Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. Mmio 
KL/ TV (N )/ 12/ 2009 - 2011 


OVERNMUS 


OO 


Om 


Onco 


KEDALA 


MENT OF 


7901 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
Weijo 55 


23rd November 2010 

2010 mlomo 23 
2nd Agrahayana 1932 
1932 BOLDOOOOM . 2 


Į 46 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICES 


DETAILS OF DEPENDENTS 


( 1) 


Name & Address 


Relationship 

with 
the decased 


No . WCA - 199/2010. 


19th October 2010 . 


Smt. B . Remadevi 


Mother 


Whereas, the New India Assurance Company Ltd . 
Thiruvananthapuram has deposited with this Court an 
amount of Rs. 7 , 18 ,144 (Rupees Seven lakhs eighteen 
thousand one hundred and forty four only ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri Pradeepkumar who met with a fatal 
accident on 20 - 1 - 2004 arising out of and in the course 
of his employment under the above employer. 


Now , therefore, notice is hereby given that any other 
persons claimimg to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days ) from the date of publication 
of this notice in the official gazette . If no such claims 
are received within the stipulated time limit, the entire 
amount of compensation will be disbursed to the 
dependents mentioned above . Claims, if any, preferred 
thereafter will not be considered . 


And whereas an enquiry conducted through the 
Assistant Labour Officer, Neyyattinkara it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 ( 1) (d ) 
of the Workmen s Compensation Act, 1923 . 


(col. 0120 A2D7d , BYO ., GAI4701131 - O nomo , 
- പേടികു ളം , പുളിമാത്ത് പി . ഒ . തിരു വ ന ത പ ര ത്തിന്റെ 

19108 KL- 2D -4086 ce1010198 0 1001 Caben 
GM500l 2001 20 - 1 - 2004 - M BOTAS2ool como SGO ) 
ശ്രീ . പ്രദീപ്കുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ് 
10120500 MOBOJMolmowl 7,18 ,144 ond (299 LAH001 


23rd Nov. 2010 ] 


LABOUR DEPARTMENT 


124 


Now , therefore notice is hereby given that any other 


പതിനെട്ടായിരത്തി നൂറ്റി നാൽപത്തിനാല് രൂപ മാത്രം) ന്യൂ 
ഇന്ത്യാ അ ഷ്വ റൻ സ് കമ്പനി ഈ ഓഫീസിൽ കെട്ടി 
വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ 
മരണസമയത്തെ ആശ്രിതരായി മാതാവ് ശ്രീമതി ബി. രമാദേവി 
മാത്രമേയുള്ളുവെന്ന് നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് ലേബർ 
ആഫീസർ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. അപ്രകാര 
മുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പര സ്യ പ്പെടുത്തി 15 ദിവ സ 
ത്തി നകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേ ണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മു ഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല . 


persons claimimg to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days) from the date of publication 
of this notice in the official gazette . If no such claims 
are received within the stipulated time limit , the entire 
amount of compensation will be disbursed to the 
dependents mentioned above. Claims, if any, preferred 
thereafter will not be considered . 


(2 ) 


No . WCA - 121/ 2010 . 


19th October 2010 . 


-- Whereas , the New India Assurance Company Ltd., 
Thiruvananthapuram has deposited with this Court an 
amount of Rs. 7 ,07, 585 (Rupees Seven lakhs seven 
thousand five hundred and eighty five only ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri Ani @ Harikumar who met with a fatal 
accident on 4 - 9 - 2002 arising out of and in the course of 
his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, 3rd Circle, Thiruvananthapuram 
it is understood that the following persons are the 
dependents of the deceased workman within the meaning 
of Section 2 (1 ) (d ) of the Workmen s Compensation 
Act, 1923. 


- ശ്രീ. ജി. മഹീന്ദൻ, T.C . 30/452, കല്പകശ്ശേരി വീട്, 
പേട്ട, തിരു വ ന ന്ത പു ര ത്തിന്റെ കീഴിൽ KL - 01/ A - 963 
പിക്സ്അപ്പ് വാനിന്റെ ഡവറായി ജോലി നോക്കി വരവെ 
4 -9 - 2002 - ന് അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . അനി എന്ന 
ഹരികുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ന്യൂ ഇന്ത്യാ അഷ്വറൻസ് കമ്പനി 7,07 , 585 
രൂപ (ഏഴുലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചു 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ മരണസമയത്തെ 
ആശ്രിതരായി (1) ശ്രീ . കെ . സോമൻ ( പിതാവ്), KP -10/428, 
കുറു വള്ളി വി ളാ കത്തു ഹൗസ്, പൈപ്പ് ലൈൻ റോഡ്, 
അമ്പലമുക്ക്, പേരൂർക്കട, (2) ശ്രീമതി അനിത , പി . (സഹോദരി), 
( 3) ശ്രീമതി അജിത് കുമാരി, പി . (സഹോദരി), (4) സുനിത , പി. 
(സഹോദരി) എന്നിവർ മാത്രമേയുള്ളുവെന്ന് തിരുവനന്തപുരം 
3 -ാം സർക്കിൾ അ സി സ്റ്റന്റ് ലേബർ ആ ഫീ സർ 
അന്വേഷണം നടത്തി അറി യിച്ചിട്ടു ണ്ട്. അപ കാ രമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
- അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പര സ്യ പ്പെടുത്തി 15 ദിവ സ ത്തി നകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേ 
ണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 
വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ്. 
അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നും 
തന്നെ പരിഗണിക്കുന്നതല്ല. 


DETAILS OF DEPENDENTS 


Relationship 

with 
the decased 


SI. 

Age 
Name & Address 

(in case of 

minor) 
1. Sri Soman, K ., 

Kuruvallivilakathu House, NA 
Pipeline Road, Ambalamukku, 
Peroorkada P . 0 ., 
Thiruvananthapuram . 


Father 


2 . Smt. Anitha, P., do . 


NA 


Sister 


NA 


Sister 


NA 


Sister 


3 Smt. Sunitha, P., do. 
4 Smt. Ajitha Kumari, P ., 

Karthika, T. C , 80 /1073 , 
Vettukadu , Titanium P. O ., 
Thiruvananthapuram . 


Office of the Secretary , 

(Sd.) 
State Advisory Contract Commissioner for Workmen s 
Board , Thiruvananthapuram . 

Compensation . 


23rd Nov. 2010 ] 


LABOUR DEPARTMENT 


125 


അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ്ഗസറ്റിൽ 
പര സ്യ പ്പെടുത്തി 15 ദിവ സ ത്തി നകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചി ല്ലെ ങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും 
മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യു ന്ന താ ണ് . 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണി 
ക്കുന്നതല്ല. 


നോട്ടീസ് 
നമ്പർ ഡബ്ലിയു . സി. സി. 412/2008. 

2010 നവംബർ 3. 
- പാലക്കാട് ജില്ല , ചിറ്റൂർ താലൂക്ക്, കോഴിപ്പാറയിൽ മിനി 
എന്ന തൊഴി ലു ട മയുടെ കീഴിൽ ജോലി നോക്കി വര 
അ പ ക ട മു ണ്ടായി 30 - 5 - 2007 -ാം തീയതി മര ണ മടഞ്ഞ 
പി . കെ . സുധീഷ് എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ഓറിയന്റൽ ഇൻഷ്വറൻസ് 
കമ്പനി 5,71,398 രൂപ (അഞ്ചുലക്ഷത്തി എഴുപത്തൊന്നായിരത്തി 
മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
വച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോംപൻസേഷൻ ആക്ടിലെ 2 (1) 
( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ 
ശ്രീ . പി . കെ . സുധീഷിന്റെ ആശ്രിതരായി (1 ) കണ്ടമുത്തൻ 
( പിതാവ്) , ( 2 ) വെള്ളക്കുട്ടി (മാതാവ്) , പനങ്കൂട്ടം ഹൗസ്, 
പുളിനെല്ലി പി. ഒ., കോട്ടായി, പാലക്കാട് എന്നിവർ മാത്രമേ 
ഉള്ളുവെന്ന് ആല ത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുൻപാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അ വ കാ ശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താണ്. 
അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 
ന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ 

( ഒപ്പ്) 
കമ്മീഷണറുടെഓഫീസ്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
കോഴിക്കോട്. 

കമ്മീഷണർ. 


നോട്ടീസ് 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ ഓഫീസ്, 

കമ്മീഷണർ 
പാലക്കാട്. 

- ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


നമ്പർ ഡബ്ലിയു . സി. 146 /2004. 2010 ഒക്ടോബർ 25. 

- ശ്രീ . പി . ആലികുഞ്ഞിയുടെ കീഴിൽ ജോലി നോക്കി 
വ ര മാരകമായി അ പ ക ട മു ണ്ടാ യി മ ര ണ മ ടഞ്ഞ 
ശ്രീ . ബിജു , മുശാ രി യ ട ത്ത് വീട്- ന്റെ ആശിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 6,76, 444 രൂപ 
( ആറുലക്ഷത്തിഎഴുപത്താറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി 
നാല് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴി 
ലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്റ്റിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിത 
രായി ( 1) സി. വി. ഷീബ ( ഭാ ര്യ ) , ( 2) വിഷ്ണു നാഥ് 
(മകൻ, 15 വയസ്സ്) ( 3 ) വൈഷ്ണ വ് (മകൻ, 13 വയസ്സ്) 
മുശാരിയേടത്ത് വീട്, മാനിപുരം പോസ്റ്റ്, കൊടു വള്ളി, 
കോഴിക്കോട് ജില്ല എന്നിവർ മാത്രമേ ഉള്ളുവെന്ന്റിപ്പോർട്ട് 
ചെയ്ത്തി രി ക്കു ന്നു . അപ കാ രമുള്ള ആശിത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പര സ്യ പ്പെടുത്തി 15 ദി വ സ ത്തി നകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചി ല്ലെ ങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക മുഴു വനും 
മേൽ പ്പ റഞ്ഞ വ്യക്തി ക ൾ ക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അ തി നു ശേഷം സമർപ്പി ക്കു ന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


നോട്ടീസ് 


നമ്പർ ഡബ്ലിയു . സി . 60 / 2007 . 2010 ഒക്ടോബർ 25 . 

ശ്രീ . അഷറഫ്, വി . കെ . യുടെ കീഴിൽ ജോലി നോക്കി 
വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടായി മ ര ണ മടഞ്ഞ 
ശീ . അബ്ദുൾ സമദിന്റെ ആശിതർക്ക് തൊഴി ലാളി 
ന ഷ് ട പ രി ഹാ രം നൽകു ന്ന തി നായി 5 ,84, 478 രൂ പ് 
( അ ഞ്ചു ലക്ഷത്തി എൺപ ത്തി നാലാ യി രത്തി നാന്നൂറ്റി 
എഴു പത്തിഎട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്റ്റിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ 
ആശ്രിതരായി പാത്തേയ് ( മാതാവ്), ഹസീന ( ഭാര്യ), ഷംനദ് 
(മകൻ, 16 വയസ്സ്) ഷർഷാദ് (മകൻ, 15 വയസ്സ്) അയോത്ത് 
ഹൗസ്, എരമം ഗ ലം പി . ഒ . ബാലു ശ്ശേരി, 
കോഴി ക്കോട് ജില്ല എന്നിവർ മാത്രമേ ഉള്ളു വെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 


റീജിയണൽ ജോയിന്റ് ലേബർ ( ഒപ്പ്) 
കമ്മീഷണറുടെഓഫീസ്, വർക്ക് മെൻസ് കോമ്പൻസേഷൻ 
കോഴിക്കോട്. 

കമ്മീഷണർ. 


